A ge 


Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/TV ( N )/ 12 / 2009- 2011 





OVERN 


യ 


- 


MENT OF 
न्याव अवत 


OF KER 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


29th June 2010 

2010 ജൂൺ 29 
8th Ashadha 1932 
1932 ആഷാഢം 8 


| 26 


വാല്യം 55 | 


നമ്പർ 


PART III 


Animal Husbandry Department 


ലേല ക്വട്ടേഷൻ പരസ്യം 


എന്ന് കാണിച്ചിരിക്കണം. മുദ്രവച്ച ക്വട്ടേഷനുകൾ 12 - 7 -2010 -ാം 
- തീയതി രാവിലെ 10 .30 മണിക്ക്മുൻപായി സമർപ്പിക്കേണ്ടതാണ്. 


നമ്പർ സി - 14 / 2004. 


2010 ജൂൺ 10 . 


കണ്ണൂർ ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള 
മുണ്ടയാട് പ്രാദേശിക കോഴിവളർത്തുകേന്ദ്രത്തിലെ ഗ്യാരേജിൽ 
സൂക്ഷിച്ചിരിക്കുന്ന താഴെപ്പറയും പ്രകാ രമുള്ള വാഹനം 
നില വിലുള്ള അതേ അ വ സ്ഥ യിൽ ക്വട്ടേ ഷൻ/ ലേലം 
അടിസ്ഥാനത്തിൽ വിൽക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 


ലേലം ചെയ്യുന്ന വാഹനം കെ. സി. വി. 1408 പിക്കപ്പ് വാൻ. 
മൈക്ക് മോഡൽ - മഹീന്ദ്ര & മഹീന്ദ്ര 1989 . 
ലേലം ചെയ്യുന്ന സ്ഥലം - ഫാം ആഫീസ് പരിസരത്തുവച്ച്. 

ലേലം ചെയ്യുന്ന തീയതിയും സമയവും - 12 - 7 - 2010 
രാവിലെ 11 മണി. 


ക്വട്ടേ ഷൻ/ ലേല ത്തിൽ ഏറ്റവും അധികം തുക 
കാണിക്കുന്ന വിളിക്കുന്ന ആൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് 
ഡയറക്ടറുടെ അംഗീകാരത്തിന് വിധേയമായി ക്വട്ടേഷൻ/ ലേലം 
ഉറപ്പിക്കുന്നതും പ്രസ്തുതതുകയും 4 % നികുതിയും 1 % സെസ്സും 
ഉൾപ്പെടെ മുഴുവൻ തുകയും അന്ന് ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ 
ആഫീസിൽ അടച്ച്രസീത് വാങ്ങിക്കേണ്ടതുമാണ്. അല്ലാത്തപക്ഷം 
നിരതദ്രവ്യം സർക്കാർ മുതൽ കൂട്ടി വാഹനം പുനർലേലമോ/ 
രണ്ടാമത് ഉയർന്ന ലേലസംഖ്യ/ ക്വട്ടേഷൻ നൽകിയ ആളുടെ 
പേരിൽ താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതാണ്. അന്നു 
തന്നെ വൈകുന്നേരം മൂന്ന് മണിക്കുള്ളിൽ തുക ആഫീസിൽ 
അടച്ച് രശീത് വാങ്ങിക്കേണ്ടതാണ്. ആഫീസ് സമയങ്ങളിൽ 
വാഹനം നേരിൽ പരിശോധിക്കാ വു ന്ന തു മാ ണ് . ലേലം 
താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്ന വ്യക്തി ടി വാഹനം 
സ്വന്തം ചെലവിൽ 3 ദിവസത്തിനുള്ളിൽ ഗ്യാരേജിൽ നിന്ന് 
നീക്കം ചെയ്തുകൊണ്ടുപോകേണ്ടതാണ്. ലേലംകൊണ്ടയാൾ 
നിബന്ധനകൾ ലംഘിച്ചാൽ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽകൂട്ടുന്നതും പുനർലേലം നടത്തുന്നതുമായിരിക്കും. 


ക്വട്ടേഷൻ/ ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 
രണ്ടായിരം രൂപ നിരതദ്രവ്യം കെട്ടി, പേർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 
നിരതദവ്യം ആഫീസിൽ ഒടുക്കി യ തിന്റെ രശീതിയോ, 
അസിസ്റ്റന്റ് ഡയറക്ടറുടെ പേരിൽ കണ്ണൂരിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാഫ് റ്റോ ആയി ക്വട്ടേഷനോടൊപ്പം അടക്കം 
ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് വാഹന ലേലം/ ക്വട്ടേഷൻ 


29th JUNE 2010 ] 


ANIMAL HUSBANDRY DEPARTMENT 


ക്വട്ടേഷൻ/ ലേലം യാതൊരു കാരണവും പറയാതെ നീട്ടി 
വയ്ക്കുവാനും റദ്ദ് ചെയ്യുവാനുമുള്ള പൂർണ്ണ അധികാരം ഫാം 
അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. മറ്റെല്ലാ സർക്കാർ 
ക്വട്ടേഷൻ/ ലേല വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. 
മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാതെ സമർപ്പിക്കുന്ന 
ക്വട്ടേഷനുകൾ നിരസിക്കുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ 
ലേല ദിവസം അവധിയായാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
ലേലം നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി 
ദിവസങ്ങളിൽ ആഫീസുമായി ബന്ധപ്പെടുക. 
( ഫോൺ നമ്പർ: - 0497 - 2721168 ) 


പ്രാദേശിക കോഴി വളർത്തുകേന്ദ്രം, ( ഒപ്പ്) 
മുണ്ടയാട്. 

അസിസ്റ്റന്റ് ഡയറക്ടർ ( പി ). 


